Kerala Gazette No. 20 dated 15th May 2012 . 
PART II 


GOVERNME 


- 


3 (1 ) 


ടും കാൽ 

OF KERAL 


KERALA 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 2337 / ലെജിൻ.2 / 2012/ ലെജി. 


തിരുവനന്തപുരം, 2012 മേയ് 15 . 


- കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ട പ കാ രം 2012 - ലെ കേരള വനോല്പന്നം ( വില്പന വില 
നിജപ്പെടുത്തൽ) ഭേദഗതി ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു. 


മാതാ പി നായർ പി 


പി . കെ . മുരളീധരൻ, 
സെക്രട്ടറി- ഇൻ- ചാർജ്. 


പതിമൂന്നാം കേരള നിയമസഭ 

ബിൽ നമ്പർ 92 


2012 - ലെ കേരള വനോല്പന്നം ( വില്പന വില 

- നിജപ്പെടുത്തൽ) ഭേദഗതി ബിൽ 
1978 - ലെ കേരള വനോല്പന്നം ( വില്പന വില നിജപ്പെടുത്തൽ) 
ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 


ബിൽ 


പീഠിക . ഇനി പറയുന്ന ആവശ്യങ്ങൾക്കായി 1978- ലെ കേരള വനോല്പന്നം 
( വില്പന വില നിജപ്പെടുത്തൽ) ആക്റ്റ് വീണ്ടും ഭേദ ഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ; 


-- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ ഇനി പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2012 - ലെ കേരള വനോല്പന്നം 
( വില്പന വില നിജപ്പെടുത്തൽ) ഭേദഗതി ആക്റ്റ് എന്ന് പേര് പറയാം. 


(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 . 4 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1978 - ലെ കേരള വനോല്പന്നം ( വില്പന വില 
നിജപ്പെടുത്തൽ) ആക്റ്റിൽ (1978 - ലെ 29 ), 4 -ാം വകുപ്പിലെ (2) -ാം ഉപവകുപ്പിനുപകരം 
ഇനിപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “(2) കമ്മിറ്റിയിൽ ഇനിപ്പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്, 
അതായത് - 

( എ ) ഗവൺമെന്റ് സെക്രട്ടറി, വനം വകുപ്പ്, എക്സസ് ഒഫീഷ്യോ, 
അദ്ദേഹം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കേണ്ടതാണ്; 

( ബി) പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, എക്സ് ഒഫീഷ്യാ; 

( സി) ഗവൺമെന്റ് സെക്രട്ടറി, വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ അദ്ദേഹം 
നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറിയുടെ പദവിയിൽ താഴെയല്ലാത്ത ആ 
വകുപ്പിലെ ഒരു ആഫീസർ, എക്സ് ഒഫീഷ്യാ; 

( ഡി ) ഗവൺമെന്റ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ അദ്ദേഹം 
നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറിയുടെ പദവിയിൽ താഴെയല്ലാത്ത ആ 
വകുപ്പിലെ ഒരു ആഫീസർ, എക്സ് ഒഫീഷ്യാ; 


( ഇ ) ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം), എക്സ് ഒഫീഷ്യാ; 

(എഫ്) മാനേജിംഗ് ഡയറക്ടർ, കേരള വനം വികസന കോർപ്പറേഷൻ, 
എക്സ് ഒഫീഷ്യാ; 

( ജി) ഡയറക്ടർ , കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, 
എക്സ് ഒഫീഷ്യാ; 

- (എച്ച്) ഡയറക്ടർ , ഇക്കണോമിക് സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക് സ് വകുപ്പ് 
അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ ഡയറക്ടറുടെ പദവിയിൽ 
താഴെയല്ലാത്ത ആ വകുപ്പിലെ ഒരു ആഫീസർ, എക്സ് ഒഫീഷ്യാ; 

( ഐ ) ഗവൺമെന്റ് സെക്രട്ടറി, വനം വകുപ്പ്, നാമനിർദ്ദേശം ചെയ്യുന്ന 
ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവിയിൽ താഴെയല്ലാത്ത ആ വകുപ്പിലെ ഒരു ആഫീസർ, 
എക്സ് ഒഫീഷ്യാ; അദ്ദേഹം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കേണ്ടതാണ്. 


വിശദീകരണം. ഈ ഉപവകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, “ ഗവൺമെന്റ് 
സെക്രട്ടറി എന്നതിൽ, “ പിൻ സിപ്പൽ സെക്രട്ടറി യും “അഡീഷണൽ ചീഫ് 
സെക്രട്ടറിയും ഉൾപ്പെടുന്നതാകുന്നു ”. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


1978 - ലെ കേരള വനോല്പന്നം ( വില്പന വില നിജപ്പെടുത്തൽ) ആക്റ്റ് 4 -ാം 
വകുപ്പ് ( 1) -ാം ഉപവകുപ്പ് പ്രകാരം ഓരോ വാനോല്പന്നത്തിന്റെയും ന്യായവില 
സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുന്നതിനായി ആക്റ്റ് പ്രാബല്യത്തിൽ വന്നതിനുശേഷം 
കഴിവതും വേഗം, ഗസറ്റ് വിജ്ഞാപനംമൂലം, സർക്കാർ ഒരു വിദഗ്ദ്ധ കമ്മിറ്റി 
രൂപീകരിക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്നു . പ്രസ്തുത വകുപ്പ് (2 ) -ാം ഉപവകുപ്പിൽ 
കാർഷികോല്പാദന കമ്മീഷണർ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, വ്യവസായ വകുപ്പ് 
സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി, സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ, കേരള ഫോറസ്റ്റ് റിസർച്ച് 
ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, വനം വകുപ്പിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി 
- എന്നിവർ ആയിരിക്കണം കമ്മിറ്റി അംഗങ്ങളെന്നും അതിൽ കാർഷികോല്പാദന 
കമ്മീഷണറും വനം വകുപ്പിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയും യഥാക്രമം 
കമ്മിറ്റിയുടെ ചെയർമാനും സെക്രട്ടറിയുമായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു . 
കാർഷികോല്പാദന കമ്മീഷണർക്ക് ഇപ്പോൾ വനം വകുപ്പിന്റെ 
ചുമതലയില്ലാത്തതിനാൽ അദ്ദേഹത്തിന് പകരം വനം വകുപ്പ് സെക്രട്ടറിയെ 
കമ്മിറ്റിയിലുൾപ്പെടുത്തുന്നതും അദ്ദേഹത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കുന്നതും 
ഉചിതമായിരിക്കുമെന്ന് സർക്കാർ കരുതുന്നു . ഇപ്പോഴുള്ള ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർക്ക് പകരം പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ( ജനറൽ), ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) എന്നിവരേയും കൂടാതെ കേരള വനം വികസന 
കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറെ കൂടിയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ 
ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ അംഗങ്ങളായ വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, സ്റ്റാറ്റിസ്റ്റിക്സ് 
ഡയറക്ടർ എന്നിവരുടെ അസൗകര്യംമൂലം നിശ്ചിത സമയത്ത് യോഗം ചേരുന്നതിന് 
കമ്മിറ്റിക്ക് ചിലപ്പോൾ തടസ്സമുണ്ടാകാറുണ്ട്. ആയതിനാൽ, മേൽപ്പറഞ്ഞ വർ 


നാമനിർദ്ദേശം ചെയ്യുന്ന അതതു വകുപ്പിലെ നിശ്ചിത പദവിയിൽ കുറയാത്ത 
ഉദ്യോഗസ്ഥൻമാരെ കമ്മിറ്റി അംഗങ്ങളാക്കാനുള്ള വ്യവസ്ഥകൂടി ഈ വകുപ്പിൽ 
ഉൾപ്പെടുത്തുന്നത് കമ്മിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുമെന്ന് 
സർക്കാർ കരുതുന്നു . ഇതിലേക്ക് മേൽപ്പറഞ്ഞ ആക്റ്റ് 4 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പ് 
ഭേദഗതി ചെയ്യേണ്ടതാവശ്യമാണ്. 
-- മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കായി 1978 - ലെ കേരള വനോല്പന്നം ( വില്പന വില 
നിജപ്പെടുത്തൽ) ആക്ട് ഭേദഗതി ചെയ്യാനുദ്ദേശിച്ചുള്ളതാണ് ഈ ബിൽ. 


- ധനകാര്യമെമ്മോറാണ്ടം 
ബില്ലിലെ 2 -ാം ഖണ്ഡം, 1978 - ലെ കേരള വനാല്പന്നം ( വില്പന വില 
നിജപ്പെടുത്തൽ) ആക്റ്റ് 4 -ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കുന്ന വിദഗ്ദ്ധ കമ്മിറ്റിയുടെ 
ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു . പ്രസ്തുത കമ്മിറ്റിയുടെ യോഗങ്ങളിൽ 
സംബന്ധിക്കുന്നതിന് അംഗങ്ങൾക്ക് യാത്രാപ്പടിയും, ദിനബത്തയും നൽകേണ്ടതായിവരും. 
കൂടുന്ന യോഗങ്ങളുടെ എണ്ണം, അവ നടത്തുന്ന സ്ഥലം എന്നിവ അനുസരിച്ച് ഈ 
ഇനത്തിൽ ചെലവാകുന്ന തുകയിൽ മാറ്റം വരാവുന്നതാണ്. ആകയാൽ, ഈ ഇനത്തിൽ 
എന്തു തുക ചെലവാകുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയുവാൻ നിർവ്വാഹമില്ല . 


കെ . ബി. ഗണേഷ് കുമാർ. 


